Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


* 


GOVERN 


09 


qoo . 


99m3 
WMENT OF 


KERALA 


* 
* 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
2012 winomio 18 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


Veljo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


27th Agrahayana 1934 
1934 BOLOOOM . 27 


PART III 


Stores Purchase 


Industrial Training Department 


TENDER NOTICE 
No. E1- 27411/2012 . 

23rd November 2012 . 
Sealed competitive tenders are invited for the supply 
of tools , equipments and machinery required for various 
Government ITIS (4 ITIS) in the State . 


Last date of sale of tenders — 21 - 12 - 2012 . 


Last date of receipt of tenders — 21 - 12 - 2012 . 


Date of opening of sealed tender — 22 - 12 - 2012. 


SI. 
No. 


Tender No. and 
Name of Items 


E1/ 144 /2012 — Instruments and Materials for 
Home Nursing trade. 


E1/145/ 2012 — Materials for security services 
trade . 


Cost of tender form (including 5 % VAT): 
Original – 1,050 for Sl. No. 1 ( 1,000 + 50) 

and 2 , 205 for Sl. No . 2 
( 2,100 + 105). 


The cost of the tender form will be accepted only by 
cash or Money Order. The tender should be superscribed 
with tender number and date and addressed to the 
Director of Training , Industrial Training Department, 
Thycaud, Thiruvananthapuram - 14 . Late tenders will not 
be accepted . There must be a validity period of three 
months from the date of opening the tenders. Otherwise 
the tenders will be summarily rejected . The tenders in 
original should be accompanied with preliminary agreement 
in Kerala Stamp Paper worth 100 , One percent of the 
total cost quoted should be enclosed as Earnest Money 
Deposit. Otherwise the tender will not be considered . The 
Stamp Paper will be forwarded to the firms outside 
Kerala if required by remitting 125 separate by 
Money Order ( 25 is intended to cover, postage and 


Duplicate — 525 for Sl. No. 1 ( 500 + 25 ) 

1 , 155 for Sl. No . 2 . 
( 1, 100 + 55 ). 


and 


incidental expenses ) . Detailed specification of items 
required can be obtained from the office of the 
undersigned during office hours. The tendered items with 
ISI/BIS specification would be given preference . The 
details are available in the website “ www .det.kerala .gov.in 
and www. kerala. gov.in /tender . 


വ്യാ വ സാ യിക പരി ശീ ലന വകു പ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന ഐ . ടി. ഐ . കളിൽ ആധുനികവൽക്കരണ 
ത്തിന്റെ ഭാഗമായി വിവിധ ട്രേഡുകളിലേക്ക് പരിശീലനത്തിന് 
ആവശ്യമായ യന്താപ ക ര ണ ങ്ങൾ വിതരണം ചെയ്യാൻ 
താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ഇനവിവരവും 


| 1 


01/ 144 / 2012 - ഹോം നഴ്സിംഗ് ട്രേഡിലേക്കാ 
വശ്യമായ ഇൻസ്ട്രമെന്റ് സ് ആന്റ് മെറ്റീരിയൽസ് 
01/ 145/ 2012 - സെക്യൂരിറ്റി സർവ്വീസസ് ട്രേഡിലേ 
ക്കാവശ്യമായ മെറ്റീരിയൽസ് 


ദർഘാസ് ഫോറത്തിന്റെ വില ( 5 % വാറ്റ് ഉൾപ്പെടെ): 

ഒറിജിനൽ - ക്രമനമ്പർ 1 - ന് 1, 050 ( 1,000 + 50 ), 
ക്രമനമ്പർ 2 - ന് 2,205 ( 2,100 + 105). 

- ഡ്യൂപ്ലിക്കേറ്റ്- കമനമ്പർ 1- ന് 525 ( 500 +25), 
ക്രമനമ്പർ 2 - ന് 1,155 ( 1,100 + 55 ). 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതി 
21 - 12 - 2012 . 


മുദ്രവച്ച ദർഘാസുകൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതി -- 21- 12 - 2012 . 


ദർഘാസ് തുറക്കുന്ന തീയതി 22 - 12 - 2012 . 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ ഡയറക്ടർ, 
വ്യാവസായിക പരിശീലന വകുപ്പ്, തൈക്കാട്, തിരുവനന്തപുരം-14 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
100 ( നൂറ് രൂപ മാത്രം) വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പ 
ത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവുംഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ മൂന്നുമാസം വരെ വില 
നി രക്ക് പ്രാബല്യത്തിൽ ഉണ്ടാ യി രി ക്കണം. അല്ലാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപത്രം ആവശ്യം 
ഉ ണ്ട ങ്കിൽ 125 ( നൂറ്റി ഇരുപ ത്തി യഞ്ച് രൂപ മാത്രം) 
മണിയോർഡറായി അയച്ചുതന്നാൽ ഈ ഓഫീസിൽ നിന്നും 
മുദ്രപ്പത്രം വാങ്ങി അയച്ചുതരുന്നതാണ് (മണിയോർഡർ മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ). ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. 


Thiruvananthapuram - 14 . 


( Sd .) 
Director of Training. 


